Regn . No . KERBIL /2012 / 45073 

dated 5 -9 - 2012 with RNI 
| Reg. No. KL/ TV ( N )/ 634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2018 


सत्यमेव जयते 


GOVERNM 


e 


കേരള 


ാർ 


രള സർക്ക 
VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 7 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2018 മേയ് 15 
15th May 2018 
1193 ഇടവം 1 

1st Idavam 1193 
1940 വൈശാഖം 25 
25th Vaisakha 1940 


| 20 


Vol. VII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Fisheries Department 


വിജ്ഞാപനം 


നമ്പർ ബി1/ 2035 / 2015. 


2018 ഏപ്രിൽ 12. 


എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ കുമ്പളം 
വില്ലേജ്, കുമ്പളം ദേശത്ത് വെളിയിൽ വീട്ടിൽ പുരുഷൻ മകൻ 

ഷെലിൻ, പി. കുമ്പളം വില്ലേജിലെ പുഴ സർവെ നമ്പർ 1197 - ൽ 
മുക്കിൽ പറമ്പിന് തെക്ക് വശം 95 -ാം നമ്പർ ലൈസൻസ് 
പ്രകാരമുള്ള ചീനവലയുടെ ഉടമസ്ഥാവകാശം ടിയാന്റെ പേർക്ക് 
അനുവദിച്ച് നൽകുന്നതിനായി അപേക്ഷ നൽകിയിട്ടുണ്ട്. 


അനന്തരാവകാശികൾ ഭാര്യ സി . എസ്. ഭാസുര, മക്കളായ 
ഷെൽമ, പി., . ഷെലിൻ, പി. എന്നിവരാണ് എന്ന് സാക്ഷ്യപ്പെടു 
ത്തിയിരിക്കുന്നു. എറണാകുളം സബ് രജിസ്ട്രാരാഫീസിലെ 
2017 - ലെ 1728 -ാം നമ്പർ ആധാര പ്രകാരം സർവെ 1197 - ൽ 
പെട്ടതും 95 -ാം നമ്പർ ലൈസൻസ് ഉപകാ ര മു ള്ള തു മായ 
ചീനവല ലൈസൻസിയായ പരേതനായ വി. കെ . പുരുഷന്റെ 
ഭാര്യയായ ശ്രീമതി ഭാസുര, മകളായ ശ്രീമതി ഷെൽമ , പി . 
എന്നിവർ അപേക്ഷകനായ ശ്രീ . ഷെലിൻ, പി.- ക്ക് കൂട്ടവകാശ 
ഒഴിമുറി ആധാരം ചെയ്ത് നൽകിയിട്ടുണ്ട്. 27 -9- 2015 - ൽ നോട്ടറി 
സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം പ്രസ്തുത ചീന വല 
അപേക്ഷ ക നായ ഷെലിൻ, പി . - ക്ക് കൈമാറ്റം ചെയ്തു 
നൽകുന്നതിൽ പരാതി ഇല്ലെന്ന് അമ്മയായ ശ്രീമതി ഭാസുര, 
സഹോദരി ശ്രീമതി ഷെൽമ, പി. എന്നിവർ ബോധിപ്പിച്ചിട്ടുണ്ട്. 


എറ ണാ കുളം ജില്ല യിൽ കണയ ന്നൂർ താലൂക്കിൽ 
കുമ്പളം വില്ലേജിൽ സർവെ 1197 - ൽ ഫിഷറീസ് വകുപ്പ് 
നൽകിയ 95 -ാം നമ്പർ ലൈസൻസ് പ്രകാരമുള്ള ചീനവല 
എറണാകുളം സബ് രജിസി 1981- ലെ ഒന്നാം പുസ്തകം 
443 -ാം വാല്യം 255 മുതൽ 258 വരെ വശങ്ങളിൽ 600 -ാം നമ്പർ 
ഇഷ്ട ദാന ആധാ ര പ്രകാരം എറണാകുളം, കണ യ ന്നൂർ 
താലൂക്ക്, കുമ്പളം ദേശത്ത് വെളിയിൽ കൃഷ്ണൻ മകൻ 
പുരുഷന് നേരത്തേ തീറ് നൽകിയിരുന്നു . ലൈസൻസിയായ 
വി . കെ . പുരുഷൻ 10 -10 - 2014- ൽ മരണമടഞ്ഞ സാഹചര്യത്തിൽ 
കണയന്നൂർ തഹശീൽദാരുടെ20- 4-2015 - ലെ Kdis/24218/2015/ 35 
നമ്പർ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് പ്രകാരം പുരുഷന്റെ 


മേൽ സാഹച ര്യ ത്തിൽ എറ ണാ കുളം ജില്ല യിൽ 
കണയന്നൂർ താലൂക്കിൽ കുമ്പളം ദേശത്ത് പുഴ സർവെ നമ്പർ 
1197 - ൽ ഫിഷറീസ് വകുപ്പിൽ നിന്നും 95 -ാം നമ്പർ ലൈസൻസ് 
പ്രകാരമുള്ള ചീനവലയുടെ ഉടമസ്ഥാവകാശം ടി ജില്ലയിൽ ടി 
താലൂ ക്കിൽ ടി വില്ലേ ജിൽ പരേ ത നായ വെളിയിൽ 
വി. കെ . പുരുഷന്റെ മകനായ ശ്രീ . പി . ഷെലിന്റെ പേരിൽ 
ജമ മാറ്റി അനുവദിച്ച് ഉത്തരവാകുന്നതിൽ ആർക്കെങ്കിലും 
ന്യായമായ പരാതിഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം കേരള 


Gaz . No . 20 /2018 /DTP ( Fisheries ). 


355 


KERALA GAZETTE 


[ PART III 


ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ 2 മാസത്തിനകം 
രേഖാമൂലം ഈ ഓഫീസിൽ അറിയിക്കേണ്ടതാണ്. പരാതികൾ 
ഒന്നും ലഭിക്കാത്ത സാഹ ചര്യ ത്തിൽ ടി ചീന വ ല യുടെ 
രജിസ്ട്രേഷൻ അപേക്ഷകനായ കുമ്പളം വില്ലേജിൽ വെളിയൽ 
കൃഷ്ണൻ മകൻ പി . ഷലിന് അ നു വ ദിച്ച് പുതിയ 
രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതാണെന്ന് ഇതിനാൽ 
അറിയിച്ചു കൊള്ളുന്നു . 


ഫിഷറീസ് ഡെപ്യൂട്ടി 

( ഒപ്പ്) 
ഡയറക്ടറുടെ കാര്യാലയം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ 
( മേഖല ), എറണാകുളം. ( മേഖല ), എറണാകുളം. 


356 


